Kerala Gazette No. 48 dated 3rd December 2019 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : അനുപംമിശ്ര, ഐ . എ .എസ്.) 


( 1 ) 


നമ്പർ എഫ് - 156561/ 2019 . 


2019 ഒക്ടോബർ 17 . 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 


സെക്ഷൻ 28എ 


( Fixation of fair value of land) ചട്ടം 3( 7), ചട്ടം (4 ). 


(2) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ, ചരുവിള പുത്തൻവീട്ടിൽ ശ്രീ . തങ്കപ്പൻ, ശ്രീമതി ശാന്ത 

എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ 6 - 8- 2019 - ലെ ഡി3 - 21314 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


- SI. 
No. 


Block 
No. 


Survey 

No. - 


Sub 
Division 

No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


- 1 


39 


389 


20-2 


കല്ലുവാതുക്കൽ 


കൊല്ലം കല്ലുവാതുക്കൽ 


20,000 


Residential Plot 
with Corp./Mun ./ 
Pan . road access 


( 2 ) 


നമ്പർ എഫ് - 156561/ 2019 . 


2019 ഒക്ടോബർ 17. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) 
(3) 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം. 1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ, ചരുവിള പുത്തൻവീട്ടിൽ ശ്രീ . തങ്കപ്പൻ, ശ്രീമതി ശാന്ത 
എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


( 4) 


കൊല്ലം തഹശീൽദാരുടെ 6 - 8- 2019 - ലെ ഡി3 - 21314 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 
Gaz. No . 48/2019/DTP CLR -Fair Value (Supplement ). 

275 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


രത്തവി 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ. ഒന്നിന് 


താലൂക്ക് 


കല്ലുവാതുക്കൽ-39 


389- 20 


20,000 


Govt. Property 

Y 15,000 


ശ്രീ. തങ്കപ്പൻ, - കൊല്ലം 
ശ്രീമതി ശാന്ത 
ചരുവിള പുത്തൻവീട്, 
കല്ലുവാതുക്കൽ, കൊല്ലം. 


Residential plot 
with Corp ./Mun ./ 
Panch road access 


നമ്പർ എഫ് - 156567 / 2019 . 


2019 ഒക്ടോബർ 21. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം . 1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


കൊല്ലം താലൂ ക്കിൽ തഴു ത്തല വില്ലേജിൽ, ഉമ യ ന ലൂർ, പുത്തൻവീട്ടിൽ ശ്രീമതി താഹിറ 
സമർപ്പിച്ച അപേക്ഷ . 
കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 7-8-2019 - ലെ ഡി3 - 5828/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


(4) 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

(ആർ. ഒന്നിന്) 


താലൂക്ക് 


കൊല്ലം തഴുത്തല - 27 


കെ 


284 - 2 


Govt. Property 


1,00 ,000 


ശ്രീമതി താഹിറ , 
പുത്തൻവീട്, 
ഉമയനല്ലൂർ 
തഴുത്തല , കൊല്ലം. 


Garden land 
with Corp ./Mun ./ 
Panch . road access 


276 


നമ്പർ എഫ് -156567 / 2019 . 

2019 ഒക്ടോബർ 21. 
വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊല്ലം താലൂക്കിൽ തഴുത്തല വില്ലേജിൽ, ഉമയനല്ലൂർ പുത്തൻവീട്ടിൽ ശ്രീമതി താഹിറ സമർപ്പിച്ച 

അപേക്ഷ . 


| (3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 7 -8 - 2019- ലെ ഡി3 - 5828/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No. 


Block 
No. 


Survey 
No. 


| Sub 
Division 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


No. 


-- 1 


27 


284 


2-9 


തഴുത്തല 


കൊല്ലം 


തഴുത്തല 


1 , 00,000 


Garden land 
- with Pan ./ Corp ./ 

Mun . road access 


നമ്പർ എഫ് - 159934/ 2019. 


2019 ഒക്ടോബർ 21. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം .1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ, പുത്തൻകുളം, കരിമ്പാലൂർ ചാലിൽ വീട്ടിൽ ശ്രീ . എസ്. സത്യൻ 

- സമർപ്പിച്ച അപേക്ഷ . 


( 4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 20 - 9- 2019 - ലെ ഡി3 - 24518 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


- സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
-- നമ്പർ നമ്പർ 

വിലയും 

(ആർ. ഒന്നിന് 


കൊല്ലം 


പാരിപ്പള്ളി- 37 


119 - 22 


Govt. Property 

Re. 1 


12 ,000 


ശ്രീ . സത്യൻ, 
ചാലിൽ വീട്, 
കരിമ്പാലൂർ, 
പാരിപ്പള്ളി 


Residential plot 

with private 
road access 


277 


നമ്പർ എഫ് - 160671/ 2019 . 


2019 ഒക്ടോബർ 21. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം . 1.38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ, കോട്ട യ് ക്കേ റം , അജിഭ വ നിൽ ശ്രീമതി രാധാമണി 
സമർപ്പിച്ച അപേക്ഷ . 
കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 7 -9 - 2019 - ലെ ഡി3 -23523/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


( 4) 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


- 








അപേക്ഷകയുടെ 

പേരും 
മേൽവിലാസവും 


- സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

(ആർ. ഒന്നിന് 


താലൂക്ക് 


കൊല്ലം പാരിപ്പള്ളി- 37 


| 16, 000 


Govt. Property 

Re. 1 


ശ്രീമതി രാധാമണി 
അജിഭവനം, 
കോട്ടയ്ക്കേറം, 
പാരിപ്പള്ളി, കൊല്ലം. 


256 / 34 
256 / 35 
256 /36 
256 / 37 


Residential plot 
with Corp ./Mun ./ 
Pan . road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


ERNAKULAM DISTRICT 


NOTIFICATION 


No. N -3940/ 2019 . 


19th October 2019. 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land) Rules , 1995. 


Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column (1) thereof. 


278 


SCHEDULE 


District — Ernakulam . 


Taluk - Kanayannoor. 


Village — Ernakulam . 


Sl. Sy. 
No. No . 


Sub 
Div . 
No. 


Re- Survey 

Block 


Re- Survey 

No. 


Re -Survey 
Sub division 

No. 


Municipality / Name 
Panchayath / of Local 
Corporation 
Corne 

Body 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


(6) 


(7) 


(8) 


(9) 


(10) 


(11) 


(1) 
- 


(2) 
1091 


(3) 
2 


(4) 
. 


(5) 
. 


. 


Corporation 
Corporation 


Kochi 
Koch 


Thevara Residential 18 ,95,250 
57 plot with 

Corporation 
road access 


Revenue Divisional Office, 
Fort Kochi. 


(Sd .) 
Sub Collector 


THRISSUR DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re-survey number of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11) thereof: 


(1) 


No. K . Dis. B4 -6270/ 2019. 


4th May 2019 . 


SCHEDULE 
District — Thrissur. 


Taluk — Chalakudy. 


Village — Kadukutty. 


Sl. Sy. 
No. No . 


Sub 
Div . 
No . 


Re- Survey 

Block 


Re - Survey 

No. 


Re - Survey Panchayath 
Sub division Municipality / 

No. Corporation 


Name of 
Local Body 
Pan ./Mun ... 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

(as per 

Gazette 
Notification 

on 
6 - 3 - 2010 ) 


(5) 


(6 


(7) 


(8) 


(1) 
- 


(2) 
2000 


(3) 
2 


(4) 
. 


Panchayath 


Kadukutty 


(9) ( 10 ) ( 11) 
7 Residential 

Plot with 1,00 ,000 
Corp ./Mun ./ 
Pan . road access 


Gaz . No. 48 / 2019 /DTP /CLR - Fair Value ( Supplement) . 


279 


No. K . Dis . B4-7822/2019 . 


25th May 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Parappukkara . 


Sl. Sy. 
No . No. 


Sub 
Div. 


Re - Survey 

Block 


Re - Survey 

No. 


Re - Survey Panchayath / 
Sub division Municipality/ 

No. Corporation 


Name of 
Local Body 
Pan./Mun ..) 

Corp . 


Name & 
No. of 
Ward 


No. 


Classi - Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 


on 


6 - 3 - 2010 ) 


(1) (2) 
1938 1386 


(3) 
1 


(4) 
. 


(5) 
. 


(6) 
. 


(7) 
Panchayath 


(8) 
Parappukkara 


(9) 
15 


( 10 ) 
Wet land 


( 11) 
4, 000 


(3) 


No. 35 -4838 /2018 . 


3rd October 2019. 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village — Kodakara . 


Sl. Sy. 
No. No. 


Sub 
Div. 
No. 


Re -Survey 

Block 


Re -Survey Re -Survey Panchayath / 
No. Sub division Municipality/ 

No . Corporation 


Name of 
Local Body 
Pan ./Mun ../ 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 


on 


6 - 3 - 2010 ) 


(1) (2) 


(3) 


(4) 


(5) 


( ) 


(8) 


9 


( 10 ) 


(11) 


(7) 
Panchayath 


Kodakara 


v 


Wet land 


40,000 


280 


No. K . Dis . B4 - 5405/2019 . 


3rd October 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Velookara. 


Sl. Sy. 
No. No. 


Sub 
Div. 


Re - Survey 

Block 


Re - Survey 

No . 


Re - Survey Panchayath / 
Sub division Municipality/ 

No . Corporation 


Name of 
Local Body 
Pan./Mun ./ 

Corp . 


Name & 
No. of 
Ward 


No. 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 

on 
6 -3 -2010 ) 


(1) (2) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


(9 


(10) 


(11) 


1 


415 


3 


Panchayath 


Velookara 


XVII Residential 

Plot with 1, 10 ,000 

Private 
road access 


No. K . Dis . B4 -5891/2019. 


3rd October 2019. 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village - Kizhakkummury . 


Sl. Sy. 
No. No. 


Sub 
Div. 
No. 


Re -Survey 

Block 


Re -Survey 

No. 


Re - Survey Panchayath / 
Sub division Municipality/ 

No . Corporation 


Name of 
Local Body 
Pan ./Mun ./ 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 


Corp . 


on 


6 -3 -2010 ) 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8 ) 


(9) 


( 10 


(11) 


1 


1075 


12 


Panchayath 


Koratty 


37 ,500 


Residential 

Plot with 
Panchayath 
road access 


281 


No. K . Dis. B4 -6713 /2019 . 


3rd October 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village — Kallur Vadakkumri. 


Si. Sy. 
No. No. 


Sub 
Div. 
No. 


Re - Survey 

Block 


Re -Survey 

No . 


Re-Survey Panchayath / 
Sub division Municipality/ 

No . Corporation 


Name of 
Local Body 
Pan ./Mun ./ 

Corp . 


Name & 
No . of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 

on 
6 - 3 - 2010 ) 


(1) (2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9 


( 10) 


( 11) 


.. 


2200 


Panchayath 


Kadukutty 


5 


75 ,000 


Residential 

Plot with 
Panchayath 
road access 


No. K . Dis. B4-7797 /2019 . 


3rd October 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village - Parappukkara. 


Sl. Sy. 
No. No. 


Sub 
Div. 
No. 


Re- Survey Re-Survey 

Block No. 


Re- Survey Panchayath / Name of 
Sub division Municipality/ Local Body 
No . Corporation Pan ./Mun ./ 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 


on 


6 - 3 - 2010 ) 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


(10 


(11) 


1 


7 


2 


Panchayath 


4 


Parappukkara 

Grama 
Panchayath 


Residential 

Plot with 80 ,000 
Cor./Mun./Pan . 
road access 


282 


No. K . Dis . B4-6307 /2019 . 


14th October 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village - Porathissery . 


Sl. Sy. 
No. No . 


Sub 
Div. 


Re - Survey 

Block 


Re- Survey 

No. 


Re - Survey Panchayath 
Sub division Municipality / 

No. Corporation 


Name of 
Local Body 
Pan ./Mun ./ 

Corp . 


Name & 
No. of 
Ward 


No . 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 

on 
6 - 3 - 2010 ) 


(1) (2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


(10) 


(11 ) 


.. 


381 


7 


. 


Municipality 


Irinjalakuda 


Banglaw 


mlelo 


2,500 


Revenue Divisional Office , 
Irinjalakuda. 


(Sd .) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM A 


[See Rule 4 ] 

NOTIFICATION 
No. D - 3680 / 2011 . 

22nd October 2019 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 , read with Rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995. 

Now, Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number in respect of the land situated in the Survey/Re-survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in Column ( 11) thereof. 


SCHEDULE 


District Palakkad . 


Si. Sy. 
No. No. 


Sub 
Div . 


Block 


s 


Classification 

by use 


Fair Value 

Per Are 


Sy. 


Municipal/ 
Panchayat/ 
Corporation 


Name of 
Local 
Body 


Sy . 
No . 


Ward No. 


No . 


Re. 
Sy. 
Sub 
Div. No. 

(0 


1. 


No . 


(1) (2) 


(3) 


(4) 


(5) 


7) 


(8) 


(9) 


Taluk - Palakkad . 


(10 ( 11) 

Village — Yakkara. 
Wet Land 4 ,18,418 


1 


895 


. 


17 


. 


. 


Municipality 


5 


Palakkad 
Municipality 


Gaz. No. 48 /2019 /DTP CLR -Fair Value (Supplement). 


283 


10 


(1) (2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8 ) 


(9) 


(10) 


( 11) 


Taluk - Palakkad. 


Village — Kodumbu . 


1 


. 


.. 


46 


409 


12 


Panchayath 


Kodumbu 


Dry Land 


15 ,000 


Village - Chittur. 


Taluk — Chittur. 
1 . . 


66 


19 


8 


Municipality 


13 


Wet Land 


6 ,500 


Chittur- 
Thathamangalam 
Municipality 

Chittur - 
Thathamangalam 
Municipality 


2 


. 


. 


69 


41 


1 


Municipality 


12 


Wet Land 


6 ,500 


Taluk — Chittur. 


1 


. 


.. 


13 


346 


. 


Panchayath 


Kollengode 


7 


Village - Kollengode - 1 . 
Water logged 12,500 
land 


Taluk - Chittur. 
1 . . 


18 


202 


15 


Panchayath 


Muthalamada 


18 


Village - Muthalamada -2 . 
Garden Land 12,500 
without road 

access 


2027 


Panchayath 


Muthalamada 


18 


12 .500 


Garden Land 
without road 

access 


2028 


Panchayath 


Muthalamada 


18 


12 ,500 


Garden Land 
without road 

access 


4 


.. 


. 


18 


202 


11 


Panchayath 


Muthalamada 


18 


12 .500 


Garden Land 
without road 

access 


. 


. 


18 


2024 


Panchayath 


Muthalamada 


18 


12 ,500 


Garden Land 
without road 

access 


.. 


. 


18 


2029 


Panchayath 


Muthalamada 


18 


12 ,500 


Garden Land 
without road 

access 


. 


. 


18 


202 


17 


Panchayath 


Muthalamada 


18 


12,500 


Garden Land 
without road 

access 


. 


. 


18 


202 


5. 


Panchayath 


Muthalamada 


18 


12 ,500 


Garden Land 
without road 

access 


. 


. 


18 


2026 


Panchayath 


Muthalamada 


18 


12 ,500 


Garden Land 
without road 

access 


202 


12 


Panchayath 


Muthalamada 


18 


12,500 


Garden Land 
without road 

access 


202 


13 


Panchayath 


Muthalamada 


18 


12,500 


Garden Land 
without road 

access 


284 


11 


(1) (2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


(10 


(11) 


Taluk - Chittur. 
1 . . 


1 


434 


5 


Panchayath 


Koduvayur 


9 


Village — Koduvayur- 1 . 
Residential plot 24,000 
with Panchayath 

road access 


2 


. 


. 


1 


434 


6. 


Panchayath 


Koduvayur 


9 


24 ,000 


Residential plot 
with Panchayath 

road access 


3 


. 


1 


434 


8 


Panchayath 


Koduvayur 


9 


24,000 


Residential plot 
with Panchayath 

road access 


Taluk — Alathur. 


Village — Tarur- 1. 
Wet Land 3,750 


1 


. 


. 


7 


2761 


Panchayath 


Tarur 


14 


3 , 100 


Revenue Divisional Office, 
Palakkad . 


(Sd .) 
Revenue Divisional Officer. 


285 


